Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg . No . KL /TV ( N )/ 634/ 2015 - 17 


GOVERNS 


. 


കേ 


ള സർക് 


ാർ . 


NMENT OF 


KERALA 


tl cf Kk dov 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2015 ജനുവരി 27 
27th January 2015 

1190 മകരം 13 
13th Makaram 1190 

1936 മാഘം 7 
7th Magha 1936 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Irrigation Department 


ദർഘാസ് പരസ്യം 


(3 ) 


നമ്പർ ഡി6 - 671/ 2008 . 


2015 ജനുവരി 5. 


19 ,750 


3 


- കേരള ഗവർണ്ണർക്കു വേണ്ടി തിരുവനന്തപുരം വൻകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് അനുയോജ്യരായ അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം 
ചെയ്ത മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റർ ചെയ്ത തപാലിൽ 
ക്ഷണിച്ചു കൊ ള്ളുന്നു . കൊറി യർ സർവ്വീസ് മുഖ ന 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കു ന്ന തില്ല . പ്രസ്തുത 
ദിവസം അവധിയാകുന്നപക്ഷം അടുത്ത പ്രവൃത്തിദിവസം 
ഇതേ സമ യ ങ്ങ ളിൽ ദർഘാ സു കൾ സ്വീക രിക്കു ന്നതും 
തുറക്കുന്നതുമായിരിക്കും. 

ദർഘാസ് നമ്പരും 
കമ 
പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 


2 22/ ഇഇ / 2014 - 15 - ടി കൊല്ലയിൽ ബ്രാഞ്ച് 

ചാ ന ലിൽ അഴിക്കോണം ക്ഷേത്രത്തിന് 
സമീപം ചെ . 6720 മീറ്ററിൽ ഒരു പാലം 
നിർമ്മിക്കുന്ന പണികൾ- 7.90 ലക്ഷം 
23/ ഇഇ / 2 0 14 - 15 - ടി ചെങ്കൽ മൈനർ 
ബ്രാഞ്ച് ചാനലിൽ 2960 മീറ്ററിന് സമീപം 
ഉള്ള റെയിൽവേ സെഫന്റെ വാർഷിക 
വൃത്തിയാക്കലും റെയിൽവേ സെഫന്റെ 
മുകൾ ഭാഗത്തും കീഴ് ഭാ ഗ ത്തു മുള്ള 
സംരക്ഷണ പണികളും - 8 ലക്ഷം 
24/ ഇഇ / 2014- 15 - ടി. വലതുകര മെയിൻ 
ചാനലിൽ ചെ . 32750 മീറ്ററിൽ രാമപുരത്തുള്ള 
കട്ട് ആന്റ് കവറിന്റെ മുകൾഭാഗത്തുള്ള 
പൊട്ടിപ്പോയ ബണ്ട്പുനരുദ്ധാരണം 
8 ലക്ഷം 


20,000 


20, 000 


( 2) 


1 - 


- 21/ ഇഇ / 2 014 - 15 - നെയ്യാർ ജലസേചന 
പദ്ധതി - ഇടതുകര മെയിൻ ചാനലിൽ 
ചെയിനേജ് 32076 മീറ്ററിലെ സൂയിസ് 
നമ്പർ 1/33 മുതൽ വശങ്ങളിലുള്ള ഓട 
നിർമ്മിക്കുന്ന പണികൾ - 6.25 ലക്ഷം 


25/ ഇഇ / 2 014- 15 - ടി മറുകിൽ ബ്രാഞ്ച് 
ചാ ന ലിൽ എസ്. പി . 1/ 6 - നും 3/ 6 - നും 
ഇടയ്ക്കുള്ളബണ്ടിന്റെ പുനരുദ്ധാരണവും 
ചോർച്ച അ ട യ് ക്കു ന്ന പണി കളും 
7 . 40 ലക്ഷം 


15 ,650 


18, 500 


Gaz. No. 4 /2015 /DTP (Irrigation ). 


297 


27th JAN . 2015 ] 


IRRIGATION DEPARTMENT 


24 


( 2 ) 

നിന്നും ലഭിക്കുന്നതാണ്. പ്രവൃത്തിയുടെ പേര് ആലേഖനം 

ചെയ്തിട്ടുള്ള സീൽ ചെയ്ത കവറിൽ മത്സരസ്വഭാവമുള്ള 
- 2 6 / ഇ ഇ | 2014 - 15 - നെയ്യാർ ജല സേചന 

ദർഘാസുകൾ രജിസ്റ്റർ ചെയ്ത് തപാലിൽ 28 - 1- 2015 വൈകിട്ട് 
പദ്ധ തി ചൊവ്വര ബാ ബ് ചാ ന ലി ൽ 

3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 മണിക്ക് 
ചെ . 12600 - നും 12700 - നും ഇട 

യ്ക്കു ള്ള 

കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് 

ദിവസം കഴിഞ്ഞ് കൊറിയർ വഴിയോ തപാൽ വഴിയോ 
ചോർച്ച അട യ്ക്കുന്ന പണികളും വെൽ 

നേരിട്ടോ ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്ന തില്ല . 
സൈഫൺ വൃത്തിയാക്കുന്ന പണികളും മറ്റ് 

ദർഘാസ് ദിവസം അവധിയാണെങ്കിൽ അടുത്ത ദിവസം 4 
അനുബന്ധ പണികളും - 7 ലക്ഷം 

17 ,500 

മണിവരെ സ്വീകരിക്കുന്നതാണ്. ദർഘാസിന്റെ കാലാവധി 
27 / ഇഇ / 2014 - 15 ടി വെള്ളായണി വെസ്റ്റ് 

അത് സ്വീകരിക്കുന്ന തീയതി മുതൽ നാല് ( 4 ) മാസം വരെ 

ആയിരിക്കും. 
ബാഞ്ച് ചാനലിൽ ചെ . 9300 മീറ്ററിലെ കട്ട് 
ആന്റ് കവറിന്റെ നീളം കൂട്ടുന്ന പണികൾ - 

- ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
9 .50 ലക്ഷം 

തുകയും - 1 / AEE/INSD /2014 -15 - തൃക്കരുവ പഞ്ചായത്തിൽ 
23 ,750 

പാക്കുളം ഗുരു വാ യൂ രപ്പൻ ക്ഷേത്ര ത്തിന് സമീപത്തുള്ള 
ദർ ഘാസ് പമാണ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് അഷ്ടമുടി കായലിന്റെ തീരസംരക്ഷണം- 3,00 ,000. 
- 1, 6 25 + വാറ്റ്, കമ ന മ്പർ 2 , 3 , 4 , 5, 7 ഇവയ് ക്ക് 

നിരതദ്രവ്യം - 9,400. 
1,875 + വാറ്റ്, കമനമ്പർ 6 - ന് 1,750 + വാറ്റ്. 
ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 

ദർഘാസ് പ്രമാണത്തിന്റെ വില - 900 + വാറ്റ്. 
സമയവും- 28 - 1 - 2015 ഉച്ചയ്ക്ക് ഒരു മണിവരെ. 

കരാറുകാരന്റെ ക്ലാസ്സ് " ഡി - യും അതിനുമുകളിലും. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സംസ്ഥാന പൊതു മരാമത്തു വകു പ്പിലും ജല വി ഭവ 
സമയവും 31 -1- 2015, 3 മണി. 

വകുപ്പിലും നിലവിലുള്ള എല്ലാ ദർഘാസ് നിബന്ധനകളും 
ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 

ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
31 - 1 - 2015 , 3.30 മണി. 

- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും ദർഘാസ് 

വിൽക്കുന്ന അവസാന ദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ 
കരാറുകാരുടെ യോഗ്യത " സി യും അതിനുമുകളിലും . 

നിശ്ചിത വിലയും വില്പന നികുതിയും ഒടുക്കി രേഖാമൂലം 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 5 മാസം. 

ആവശ്യപ്പെട്ടാൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

ദർഘാസുകളുടെ കൂടെ 150 - ന്റെ മുദ്രപത്രത്തിൽ നിർദ്ദിഷ്ട 
കേരള സർക്കാരിന്റെ 150 - ന്റെ മുദ്രപത ത്തിൽ 

ഫോറ ത്തിൽ ഒരു പാഥ മിക കരാർ സമർപ്പി 
ജല സേചന വകുപ്പിന് ബാധ ക മായ ( പാഥമിക കരാറും 

ക്കേ ണ്ട താ ണ് . തൊഴിലാളി സഹ ക രണ സംഘ ങ്ങ ൾ 
എക്സ്സിക ട്ടീവ് എഞ്ചി നീ യ അ ധി കാ ര പ്പെ ടുത്തിയ 

സമർപ്പിക്കുന്ന ദർഘാസിനോടൊപ്പം സഹകരണ സംഘം 
ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട് നിരതദ്രവ്യവും ഉള്ളടക്കം 

ജോയിന്റ് രജി സ് ടാ റിൽ നിന്നും വാങ്ങിയ യോഗ്യതാ 
ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കു 

സർട്ടിഫിക്കറ്റുകളും അസിസ്റ്റന്റ് രജിസ്ട്രാർ കൗണ്ടർസെൻ 
ന്നതാണ്. 1990 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 

ചെയ്ത ടി തൊഴിലാളി സഹ ക ര ണ സംഘ ത്തിന്റെ 
നിയമത്തിലെ എല്ലാ വ്യവസ്ഥകളും ജലസേചന വകുപ്പിലെ 

കൈവശമുള്ള എല്ലാ വർക്കുകളുടെയും വിശദവിവരങ്ങൾ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിന് 

അടങ്ങിയ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. 1959 - ലെ 
ബാധകമാണ്. 

കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമത്തിന്റെ 8 (3 ) 
തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന വകുപ്പനുസരിച്ച് പ്രസ്തുത പ്രവൃത്തിയുടെ മൊത്തം ചെലവിന്റെ 
ദർ ഘാ സു ക ളോ ടൊപ്പം ജി . ഒ . ( എം . എസ്. ) 135 / 97 ഒരു ശതമാനം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് 
കോ - ഓപ്പറേറ്റീവ്, തീയതി 13 - 11 - 1997 - ൽ നിഷ്കർഷിക്കുന്ന നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. ദർഘാസ് പ്രമാണങ്ങൾക്ക് 
സർട്ടിഫിക്കറ്റും കൈവശമുള്ള പ്രവൃത്തികളുടെ വിവരങ്ങളും അടച്ച തുക യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

നിരതദ്രവ്യം കൊല്ലം ഉൾനാടൻ ജലഗതാഗത ഉപവിഭാഗം 

അ സി സ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻ ജി നീ യർക്ക് മാറ്റി 
പൊതുമരാമത്ത്/ ജലസേചന വകുപ്പ് എന്നീ ഡിപ്പാർട്ടു 

എടുക്കത്തക്ക രീതിയിൽ വാങ്ങേണ്ടതും പ്രവൃത്തിയുടെ പേര് 
മെന്റുകളിലെ ദർ ഘാ സു കളെ സംബ ന്ധിക്കുന്ന എല്ലാ 

ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ദർഘാസ് 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 

ദിവസം വൈകുന്നേരം 3 (മൂന്ന്) മണിവരെ തപാൽ വഴി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

സ്വീകരിക്കുന്നതും അന്നേദിവസം 3 .30 മണിക്ക് അസിസ്റ്റന്റ് 
കാര്യാലയം, 

എക്സിക്യൂട്ടീവ് എൻജിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
വൻകിട ജലസേചന വിഭാഗം, 

ഉദ്യോഗസ്ഥനോ ഹാജരാകുന്ന കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തിരുവനന്തപുരം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 

തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ അന്നേദിവസം 
അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ 

സ്വീകരിക്കുന്നതും 3.30- ന് തുറക്കുന്നതുമാണ്. 
ദർഘാസ് പരസ്യം 

- ഇന്ദിരാ വികാസ്പതം നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല. 
നമ്പർ ഡി2- 532/ 2013. 

2014 ഡിസംബർ 22. ജലവിഭവ വകുപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും 

ദർഘാസുകളെ സംബന്ധിക്കുന്ന നാളിതുവരെയുള്ള മറ്റെല്ലാ 
കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം ഉൾ നാ ടൻ 

വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 
ജലഗതാഗത വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് കേരള ജലവിഭവ വകുപ്പിലോ ഉൾനാടൻ ജലഗതാഗത ഉപവിഭാഗം, 
പൊതുമരാമത്ത് വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും ദർഘാസുകൾ ക്ഷണിച്ചു എഞ്ചിനീയറുടെ കാര്യാലയം, 

(ഒപ്പ്) 
കൊള്ളുന്നു . ദർഘാസ് ഫോറവും മറ്റു വിശദവിവരങ്ങളും ബോട്ടുജെട്ടിക്കുസമീപം, - അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
22 - 1 - 2015 ഉച്ചയ്ക്ക് 1 മണിവരെതാഴെ പറയുന്ന ആഫീസിൽ കൊല്ലം. 

എഞ്ചിനീയർ. 


( ഒപ്പ്) 


298 


27th JAN . 2015) 


IRRIGATION DEPARTMENT 


ദർഘാസ് പരസ്യം 


- (1) 


നമ്പർ റ്റി. എ . 4217/ 91. 

2015 ജനുവരി 12. 
കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ്എഞ്ചിനീയർ 
( ചെറുകിട ജലസേചനം) , ചെങ്ങന്നൂർ താഴെപറയുന്ന 
പ്രവൃത്തികൾക്കുവേണ്ടി നിശ്ചിത യോഗ്യതയുള്ളകരാറുകാരിൽ 
നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ 
പേര്ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച് പ്രത്യേകം 
കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . താഴെ കാണിച്ചിട്ടുള്ള 
തീയതികളിലും സമയത്തും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. 

- ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി 
മുതൽ 4 ( നാല്) മാസം വരെ ആയിരിക്കും. - 
ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

അടങ്കൽ തുകയും 

(2 ) 


9 15/ ഇഇ / 2014 - 15 - പുളിങ്കുന്ന് പഞ്ചായത്തിലെ 

പറ ശ്ശേ രിൽ കലുങ്കിന് തെക്കും വടക്കും 
ഭാഗ ത്തേക്ക് പുത്തൻ പറ മ്പിൽ തോടിന്റെ 
ഇരുകരകളുടെയും സംരക്ഷണം- 10 , 00 ,000 29,000 
| 16/ ഇ / 2014 - 15 -- പുളിങ്കുന്ന് പഞ്ചായത്തിലെ 

തെക്കോട്ട് തോടിന് തോണുപറമ്പിൽ സംരക്ഷണ 
ഭിത്തിയുടെ നിർമ്മാണം - 10,00, 000 

29,000 
11 17 / ഇഇ / 2014 - 15 - നീലം പേരൂർ പഞ്ചായത്തിലെ 

1 -ാം വാർഡിൽ മോഡേൺ റൈസ് മില്ലിന് 
സമീപം കൈനടി പള്ളിത്താനം തോടിന് 
കുറുകെ കലുങ്ക് നിർമ്മാണം - 15 ,00,000 - 43, 000 


കമ 


43,000 


12 18 / ഇഇ / 2014 - 15 - ആറാട്ടുപുഴ പഞ്ചായത്തിലെ 

4 -ാം വാർഡിൽ പുഴുക്ക തോടിന്റെ സംരക്ഷണ 

പ്രവൃത്തികൾ - 15, 00 ,000 
13 19 / ഇഇ /2014 -15 ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ 

കെ . എസ്. ആർ. റ്റി . സി. ബസ് സ്റ്റാന്റിന് 
സമീപം വെട്ടുതോടിന്റെ നവീകരണ പ്രവൃത്തി 
- 8 , 00 ,000 


23, 200 


14 20 / ഇഇ/ 2014 - 15 താമരക്കുളം പഞ്ചായത്തിലെ 
മാത്തൂർ തോടിന്റെ സംരക്ഷണ പ്രവൃത്തി 
- 10, 00 , 000 


29,000 


15 21 / ഇഇ / 2014 -15 മാവേലിക്കര മുനിസിപ്പാലിറ്റി 

യിലെ 10 -ാം വാർഡിൽ കോട്ടർക്കാവ് ക്ഷേത 
ത്തിന് സമീപം കോട്ടാ തോടിന് സംരക്ഷണ 
പ്രവൃത്തി - 15, 00, 000 


43 , 200 


16 22 / ഇഇ/ 2014 - 15 - കാവാലം പഞ്ചായത്തിലെ 

1 -ാം വാർഡിൽ മട്ടാഞ്ചേരിയിൽ നാട്ടുതോടിന് 
ഓടയുടെ പുന രു ദ്ധാ ര ണവും തോടിന്റെ 
സംരക്ഷണ പ്രവൃത്തിയും - 10 ,00,000 


29 , 400 


- പ്രോജക്ട് മെയിന്റനൻസ് 
1 7 / ഇഇ / 2014 - 15 - നീലം പേരൂർ പഞ്ചായത്തിലെ 

നാരകത്തറ 24/ 16 - ൽ ചിറക്ക് വടക്ക് കിളിയൻകാവ് 
വടക്ക് പാട ശ ഖ ര ത്തിന് ടാക്ടർ ബണ്ട് 
നിർമ്മാണം - 15, 00, 000 

43,200 
8/ ഇഇ / 2014 -15 വെളിയനാട് പഞ്ചായത്തിലെ 
പുത്തൻതോടിന് കുന്നം കേരി പള്ളി മുതൽ 
കരു മാലി പാലം വരെ സംരക്ഷ ണ ഭിത്തി 
നിർമ്മാണം - 10,00 ,000 

29,000 
3 9/ ഇഇ / 2014 - 15 -- പുളിങ്കുന്ന് പഞ്ചായത്തിലെ 
എൻപതും പാടം വാ ച്ചാൽ തോടിന്റെ 
സംരക്ഷണ പ്രവൃത്തി- 8,00,000 

23,000 
4 10 / ഇഇ) 2014 - 15 - രാമങ്കരി പഞ്ചായത്തിലെ 

വാർഡ് നമ്പർ 2 - ൽ സെന്റ് മേരീസ് എൽ. പി . 
സ്കൂൾമുതൽ തെക്കു ഭാഗത്തേക്ക് മണലാടി 
തോടിന്റെ കിഴക്കേ ബണ്ടിന്റെ സംരക്ഷണം- 
13,00, 000 

- 37,400 
- 11 / 02 / 2014 - 15 വെളിയനാട് പഞ്ചായത്തിലെ 
വാർഡ് നമ്പർ 6 - ൽ കാട്ടൂർഭാഗം പാടശേഖരം 
തോട്ടുങ്കൽ തോടിന് സംരക്ഷണ ഭിത്തിയുടെ 
നിർമ്മാണം - 15 ,00,000 

43, 200 
6 12 / ഇഇ/ 2014 - 15 - കാവാലം പഞ്ചായത്തിലെ 

ഇടം പാടി (ടാൻ സ് ഫോർ മ റിന് സമീപം 
മണി യ ൻകരി പാട ശ ഖ ര ത്തിന് കലുങ്ക് 
നിർമ്മാണം - 8,00,000 

23,000 
13 / ഇ / 2014 - 15 - ചമ്പക്കുളം പഞ്ചായത്തിലെ 
5 -ാം വാർഡിൽ കാച്ചംകോണം പാടം മുതൽ 
തെക്കോട്ട് ട്രാക്ടർ റോഡിന്റെപുനരുദ്ധാരണം - 
- 15, 00 , 000 

43, 200 
- 14 / ഇഇ / 2014 - 15 - കാവാലം പഞ്ചായത്തിൽ 
കുറുപ്പശ്ശേരി മുതൽതുണ്ടിയിൽ ജംഗ്ഷൻ വരെ 
ട്രാക്ടർ റോഡിന്റെപുനരുദ്ധാരണം മണലാടി 
തോടിന്റെ കിഴക്കേ ബണ്ടിന്റെ സംരക്ഷണം 
- 5 , 00 , 000 

14 , 400 


17 23 / ഇഇ / 2014 - 15 - ചെങ്ങന്നൂരിലെ എം . ഐ . 

ഡിവിഷന്റെയും എം . ഐ . സബ് ഡിവിഷൻ 
ഓഫീ സി ന്റെ യും അടി യ ന്തിര അറ്റ കുറ്റ 
പണികൾ - 3, 75,000 


11,800 


18 24 / 02/ 2014 - 15 - രാമങ്കേരി പഞ്ചായത്തിലെ മുക്കം 

കലുങ്ക് മുതൽ മണലാടി പള്ളിപ്പാലം വരെ 
ടാക്ടാർ റോഡിന്റെ പുന രു ദ്ധാ രണം 
- 15 ,00,000 


43,200 


7 


19 RT - 15/ ഇഇ/ 2013 - 14 - നീലം പേരൂർ പഞ്ചായ 

ത്തിലെ 7 -ാം വാർഡിൽ കൈനടിപള്ളിപ്പാല 
ത്തിന് സമീപം കൈനടി- കാവാലം റോഡിൽ 
നിന്നും മണ്ഡപം പാടശേഖര സമിതിയുടെ 
ധാന്യസംഭരണ കേന്ദ്രത്തിലേക്കുള്ള റോഡിന്റെ 
പു ന രു ദ്ധാ രണ പ്രവൃത്തി- 12,45,000 35, 800 

ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 4, 5, 7, 11, 
12, 15, 18 2,900 + വാറ്റ് 5 %, ക്രമ നമ്പർ 2, 3, 6 , 9, 10, 13, 
14 , 16 ഇവയ് ക്ക് 1,900 + വാറ്റ് 5 %, ക്രമ നമ്പർ 8- ന് 

1,300 + വാറ്റ് 5 %, ക്രമ നമ്പർ 17 - ന് 1,200 + വാറ്റ് 5 %, 
ക്രമനമ്പർ 19- ന് 2,400 + വാറ്റ് 5 %. 


299 


27th JAN. 2015] 


IRRIGATION DEPARTMENT 


26 


ദർഘാസ് പരസ്യം 


നമ്പർ ടി .എൻ.5 / 2014 - 15 . 


2015 ജനുവരി 9. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ജല വി ഭവ വകുപ്പ്, 
എറണാകുളം ഇറിഗേഷൻ ഡിവിഷൻ, എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് താഴെ 
പറയുന്ന തീയതിയിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നിശ്ചിത 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും പ്രാഥമിക 
എഗി മെന്റ് അടക്കം ചെയ്ത ദ ർ ഘാ സു കൾ മുദ്രവച്ച 
കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . സാധാരണ തപാലിലോ 
സ്പീഡ് പോസ്റ്റിലോ ലഭിക്കുന്ന ദർഘാസുകൾ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. നേരിട്ടോ കൊറിയർ വഴിയോ ലഭിക്കുന്ന 
ദർഘാ സുകൾ സ്വീക രി ക്കു ന്ന ത ല്ല . അന്നേ ദിവസം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥനോ വൈകുന്നേരം 3. 30 - ന് തദവസരത്തിൽ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം 
അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


( 1) 


- ( 2) 


കരാറുകാരുടെ വിഭാഗം - കമനമ്പർ 8, 19 ഇവയ്ക്ക് 
“ ഡി ക്ലാസും ഉപരിയും, കമനമ്പർ 9 - ന് " സി ക്ലാസ്, ക്രമനമ്പർ 
17 - ന് " ഡി ക്ലാസ്, മറ്റുള്ളവയ്ക്ക് “ സി ക്ലാസും ഉപരിയും. 

- പ്രവൃത്തി പൂർത്തിയാക്കേണ്ട കാലാവധി കമനമ്പർ 8- ന് 
4 മാസം, മറ്റുള്ളവയ്ക്ക് 6 മാസം. 

പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ചെങ്ങന്നൂർ. 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും 3- 2- 2015 
വൈകുന്നേരം 3 മണിവരെ താഴെഒപ്പുവച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകളുടെ 
കൂടെ 150 - ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത ഫോറത്തിലുള്ളതു 
പകാരം തയ്യാറാക്കിയ പ്രാഥമിക കരാർപ്രതം 
സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക കരാർപ്രതം ഇല്ലാതെ 
സമർപ്പിക്കുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. 1984- ലെ കേരള നിർമ്മാണത്തൊഴിലാളി 
ക്ഷേമനിധി നിയമത്തിലെ 8 (2) വകുപ്പ് അനുസരിച്ച് പ്രസ്തുത 
പണിയെടുക്കുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ 
മൊത്തം ചെലവിന്റെ ഒരു ശതമാനം നിർമ്മാണത്തൊഴിലാളി 
ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകാൻ ബാദ്ധ്യസ്ഥനാണ്. 

-- പൂരിപ്പിച്ച ദർഘാസുകൾ തപാൽ സ്പീഡ് പോസ്റ്റ്/ 
രജിസ്റ്റേർഡ് പോസ്റ്റ്മുഖേന മാത്രം 6 - 2 - 2015 വൈകുന്നേരം 
3 മണിക്ക് മുൻപായി താഴെ ഒപ്പുവച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽ എത്തിക്കേണ്ടതാണ്. ദർഘാസ് നമ്പരും 
പവൃത്തിയുടെ പേരും രേഖപ്പെടുത്തിയ മുദ്രവച്ച 
കവറിലായിരിക്കണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. ലഭിച്ച് 
ദർഘാസുകൾ 6- 2- 2015 വൈകുന്നേരം 3.30 മണിക്ക് തന്നെ 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 
മറ്റ് ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരാകുന്ന കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ യാതൊരു 
കാരണവശാലും നേരിട്ട് സ്വീകരിക്കുന്നതല്ല. അന്നേദിവസം 
അവധിയായാൽ തൊട്ടടുത്ത ദിവസം 3 മണി വരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 മണിക്ക് 
തുറക്കുന്നതുമാണ്. നിരതദ്രവ്യമായി ഇന്ദിരാവികാസ് പത്രം 
സ്വീകരിക്കുന്നതല്ല. 

പൊതുമരാമത്ത് വകുപ്പിലെയും ജലവിഭവ വകുപ്പിലെയും 
ദർഘാസുകളെ സംബന്ധിക്കുന്ന മറ്റ് എല്ലാ വ്യവസ്ഥകളും ഈ 
ദർ ഘാസിനും ബാധകമാണ്. ലേബർ കോൺടാക്ട് 
സൊസൈറ്റികൾ ദർഘാസിനോടൊപ്പം അവരുടെ യോഗ്യത , 

കെ വശമുള്ള പണികൾ, അ വർക്ക് എടുക്കാവുന്ന 
പണികളുടെ സാമ്പത്തിക പരിധി മുതലായവ ഉൾക്കൊള്ളുന്ന 
സർട്ടിഫിക്കറ്റുകളും ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറിൽ നിന്ന് 
ലഭിച്ചത്, ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ജി . ഒ . ( പി.) നമ്പർ 84 / 97/ പി . ഡബ്ല . & റ്റി . പ്രകാരമുള്ള 
നിബന്ധനകളെല്ലാം ഈ ദർഘാസിനും ബാധകമാണ്. 


13/ ഇഇ / ഐ / 2014 - 15 - ആർ. എം . എഫ്. 
ആർ. ബി. ഡി . എസ്. -- കവളങ്ങാട് പഞ്ചായ 
ത്തിലെ വാർഡ് നമ്പർ 9 - ൽ പെരിയാറിൽ 
നിരവത്ത്പടി എസ്. സി . കോളനി കടവിന്റെ 
നിർമ്മാണം - 12 .50 ലക്ഷം 


31,250 


2 14 / ഇ ഇ എ / 2014 - 15 - ടി കാലടി 

പഞ്ചായത്തിലെ വാർഡ് നമ്പർ 11 - ൽ ചെറിയാൻ 
വർക്കി കടവിന്റെ നിർമ്മാണവും പെരിയാറിന്റെ 
തീര സംരക്ഷണവും - 15 ലക്ഷം - 37 ,500 


3 15/ ഇ ഇ / എ / 2 014 - 15 - ടി മലയാറ്റൂർ 
നീലേശ്വരം പഞ്ചായത്തിലെ വാർഡ് നമ്പർ 13 - ൽ 
പെരിയാറിൽ കല്ല് കടവിന്റെ നിർമ്മാണം 
10 ലക്ഷം 


25,000 


4 16 / ഇ ഇ / എ / 2 014 - 15 - ടി പാറക്കടവ് 
പഞ്ചായത്തിൽ വാർഡ് നമ്പർ 11- ൽ വെളിയത്ത് 
കട വിന് സമീപം ചാലക്കുടി പുഴയുടെ 
തീര സംരക്ഷണം- " 10 .75 ലക്ഷം 


26, 900 


5 17 / ഇ ഇ / എ / 2 014 - 15 - ടി കരുമാലൂർ 

പഞ്ചായത്തിൽ വാർഡ് നമ്പർ 8 - ൽ പെരിയാറിൽ 
- തോട്ടോത്ത് കുളിക്കടവിന്റെ നിർമ്മാണം - 
- 15 ലക്ഷം 

37 ,500 


6 18 / ഇ ഇ / എ / 2 014 - 15 - ടി കാഞ്ഞൂർ 

പ ഞ്ചാ യത്തിലെ വാ ർ ഡ് നമ്പർ 9 - ൽ 
പെരിയാറിൽ കിഴക്കേ ലൻ പാതിപ്പിള്ളി 
കടവിന്റെ നിർമ്മാണം - 14 ലക്ഷം 


35,000 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ചെറുകിട ജലസേചന വിഭാഗം, 
ചെങ്ങന്നൂർ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 

300 


7 19 / ഇ ഇ / എ / 2 014 - 15 - ടി ശ്രീമൂലനഗരം 
പഞ്ചായത്തിൽ വാർഡ് നമ്പർ 11 - ൽ 

പെരിയാറിൽമുള്ളാളി ബംഗ്ലാവ് കുടി 
- കടവിന്റെ നിർമ്മാണം - 8.50 ലക്ഷം 


21,250 


27th JAN . 2015) 


IRRIGATION DEPARTMENT 


- (2 ) 


- ( 3 ) 


8 20 / ഇഇ/ ഐ / 2014 - 15 - ആർ. എം . എഫ്. 

ആർ. ബി. ഡി. എസ്. - ചെങ്ങമനാട്പഞ്ചായത്തിൽ 
വാ ർ ഡ് ന മ്പ ർ 12 - ൽ തൂ ബാ ത്താട് 
ഭാഗത്ത് പെരിയാറിന്റെ തീര സംരക്ഷണം- 
- 8. 50 ലക്ഷം 

21,250 


ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 6- 2- 2015 ഉച്ചയ്ക്ക് 3 മണി വരെ. 

പണി തീർക്കേണ്ട കാലാവധി - 4 മാസം. 
കരാറുകാരുടെ യോഗ്യത് - സി യും അതിനുമുകളിലും. 


പ്രവൃത്തികൾക്ക് അധികനിരക്ക് അനുവദിക്കുന്നതല്ല. 


- 2 1 / ഇ ഇ / എ / 2 014 - 15 - ടി . ഒ ക്ക ൽ 
പഞ്ചായത്തിൽ 4 -ാം വാർഡിൽ ഇടംപൂർ 

കാറ്റ മ ര ക ട ത്ത് ക ട വി ന്റെ താ ഴ 
പെരിയാറിന്റെ ഇടതു കര സംരക്ഷണം- 
15 ലക്ഷം 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും കാക്കനാട് 
സിവിൽ സ്റ്റേഷനിലുള്ള ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും മേൽ സൂചിപ്പിച്ചതു 
പ്രകാരം ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ ജലവിഭവ 
വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
അവ അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതുമാണ്. 


37,500 


10 


22/ ഇ ഇ / എ / 2 0 14 - 15 - ടി . ഒ ക്ക ൽ 
പഞ്ചായത്തിൽ 4 -ാം വാർഡിൽ ഇടംപൂർ 
മാണിക്കുടി കടവിന് സമീപം പെരിയാറിന്റെ 
ഇടതു കര സംരക്ഷണം- 15 ലക്ഷം 


37,500 


11 23 / ഇ ഇ / എ / 2 0 14 - 15 - ടി . കൂവപ്പടി 
പഞ്ചായത്തിൽ 6 -ാം വാർഡിൽ അഭയാരണ്യം 
പാർക്കിന് സമീപം പെരിയാറിന്റെ ഇടതു 
കരയുടെ സംരക്ഷണം- 15 ലക്ഷം 


37 ,500 


- ദർഘാസുകളോടൊപ്പം നിശ്ചിത രൂപത്തിലുള്ള പ്രാഥമിക 
ഉട നടി അടക്കം ചെയ്തി രി ക്കേ ണ്ട താ ണ് . പാഥ മിക 
ഉട നടി ടൈപ്പ് ചെയ്ത് അടക്കം ചെയ്തിട്ടില്ലാത്ത 
ദർഘാസുകളും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
മാറത്തക്ക വിധത്തിൽ നിശ്ചിത നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്ത 
ദർഘാസുകളും നിരസിക്കുന്നതാണ്. 

ദർഘാസ് ഫോറം ലഭിക്കു ന്ന തി ലേക്ക് തൊഴിലാളി 
സഹകരണ സംഘങ്ങൾ ഓരോ പണിക്കുമുള്ള യോഗ്യതയെ 
സംബ ന്ധിച്ച് ജോയിന്റ് രജി സ്ട്രാറുടെ സർട്ടിഫിക്കറ്റും 
ഹാജരാക്കേണ്ടതാണ്. കേരള ജല വിഭവ / പൊതു മരാമത്ത് 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിക്കുന്ന നിലവിലുള്ള 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


12 


24 / ഇ ഇ / എ / 2 014 - 15 - ടി . പു ത്തൻ 
വേലിക്കര പഞ്ചായത്തിൽ പെരിയാറിൽ 
വെള്ളാട്ടുപുറം കൃഷ്ണൻകോട്ട് കടവിന്റെ 
നിർമ്മാണം - 10 ലക്ഷം 


25,000 


13 25 / ഇ ഇ / എ / 2014 - 15 - ടി . കു ന്നുകര 

പഞ്ചായത്തിലെ വാർഡ് നമ്പർ 2 - ൽ ചാലക്കുടി 
പുഴയിൽ വേലൻ കടവിന്റെ നിർമ്മാണം 
- 10 ലക്ഷം 

25 , 000 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഇറിഗേഷൻ ഡിവിഷൻ, 
എറണാകുളം, കാക്കനാട്, 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


14 26 / ഇ ഇ / എ / 2 014 - 15 - ടി . ആലങ്ങാട് 
പഞ്ചായത്തിലെ വാർഡ് നമ്പർ 3 - ൽ 
പെരിയാറിൽ തറ യിൽ അമ്പലകടവിന്റെ 
നിർമ്മാണം - 12 ലക്ഷം 


ദർഘാസ് പരസ്യം 


30,000 


നമ്പർ ഡി2 / ടി.എൻ. - 510 / 2014. 


2015 ജനുവരി 8. 


15 27/ ഇ ഇ / എ / 2 014 - 15 - ടി . ചേന്ദമംഗലം 

പ ഞ്ചാ യ ത്തിൽ വാ ർ ഡ് ന മ്പ ർ 3- ൽ 
കുറുമ്പത്തുരുത്ത് ബോട്ട് ജെട്ടിക്ക് സമീപം 

പ രി യാ റിന്റെ തീര സം ര ക ണം 
- 5 .75 ലക്ഷം 


14 ,400 


16 28/ ഇ ഇ എ / 2 014 - 15 - ടി . എറണാകുളം 

ജില്ലയിലെ കോട്ടുവള്ളി ഗ്രാമ പഞ്ചായത്തിലെ 
വാർഡ്നമ്പർ 9- ൽ ചെറിയപ്പിള്ളി പുഴയിൽ 
കോച്ചേരി അംഗൻവാടിക്കടവിന് സമീപം 
പ രി യാ റിന്റെ തീര സം ര ക ണം 
12 ലക്ഷം 

30 , 000 


-- കേരള ഗവർണ്ണർക്കുവേണ്ടിതൃശ്ശൂർ ചെറുകിട ജലസേചന 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും 
പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച മത്സരസ്വഭാവമുള്ള 
ദർ ഘാ സു കൾ തപാലിൽ സ് പീഡ് പോസ്റ്റായി മാത്രം 
ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് 
ഈ വകുപ്പ്ഉത്ത ര വാ ദിയാകുന്നതല്ല. ടി ദർഘാസുകൾ 
താഴെ പറയുന്ന ദിവസം 3 മണിവരെ സ്വീകരിക്കു കയും 
അന്നേ ദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അ ധി കാ ര പ്പെടു ത്തുന്ന മറ്റു ഉദ്യോ ഗ സ്ഥരോ 
തൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത 
ദിവസം അവധിയായിരുന്നാൽ അതിനടുത്തുള്ള പ്രവൃത്തി 
ദിവസം ദർഘാസുകൾ പരിഗണിക്കുന്നതാണ്. ദർഘാസിന്റെ 
കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി മുതൽ 2 മാസം 
വരെ യാ യി രിക്കും. ദർഘാസ് ഫോറങ്ങളുടെ വിൽപനയും 
ദർഘാസ് തപാലിൽ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായ 
തീയതികളും താഴെ കാണിച്ചിരിക്കുന്ന പ്രകാരമായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 2, 4 മുതൽ 
6 വരെ, 9 മുതൽ 11 വരെ, ക മ ന മ്പർ 14 , 16 ഇവയ്ക്ക് 

5 ,000 + വി . നി ., ക മ ന മ്പർ 3 , 12 , 13 ഇവ യ് ക്ക് 
" 2,000 + വി . നി., ക്രമനമ്പർ 7, 8 ഇവയ്ക്ക് 1,700 + വി. നി ., 
ക്രമനമ്പർ 15 - ന് " 1,150 + വി. നി. 

- ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും 
സമയവും - കമനമ്പർ 1 മുതൽ 8 വരെ 2 - 2 - 2015 ഉച്ചയ്ക്ക് 
1 മണി വരെ, ക്രമനമ്പർ 9 മുതൽ 16 വരെ 3 - 2 - 2015 ഉച്ചയ്ക്ക് 
1 മണി വരെ. 


27th JAN . 2015) 


IRRIGATION DEPARTMENT 


ദർഘാസ് നമ്പരും 

നിരത 
കമ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 
1 07 / ഇ . ഇ ./ എം . ഐ ./തൃശ്ശൂർ/ 2014 - 15 - ലിഫ്റ്റ് 

ഇറിഗേഷൻ പദ്ധതികളുടെ പുനരധിവാസം - 
2014 -15 കൂട്ടാല ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
നവീകരണം - നിലവിലുള്ള പമ്പ്ഹൗസിനോട് 
ചേർന്നുള്ള റസ്റ്റിംഗ്റൂമിന്റെയും ടോയ്ലറ്റിന്റെയും 
നിർമ്മാണവും സി . സി . ലൈനിംഗ് കൊണ്ട് 
നില വി ലു ള്ള ബാ ഞ്ച് ക നാ ൽ 
സംരക്ഷിക്കലും - 8,00, 000 

20 ,000 


2 08/ ഇ . ഇ ./ എം . ഐ . തൃശ്ശൂർ/ 2014 - 15 - ലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതികളുടെ പുനരധിവാസം - 
2014 - 15 അയ്യന്തോൾ പഞ്ചാ യ ത്തിലെ 
അയ്യന്തോൾ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി- പമ്പ് 
ഹൗസിന്റെ സൈറ്റ് റൂറൂമിന്റെയും ടോയ്ലറ്റിന്റെയും 
നിർമ്മാണവും ലീഡിംഗ് ചാലിന്റെ വശങ്ങൾ 
സംരക്ഷിക്കലും സി . സി . ലൈനിംഗ് കൊണ്ട് 
നില വി ലു ള്ള ക നാ ൽ നിർമ്മാണവും- 
15,00,000 

37 , 500 


ദർഘാസ് ഫോറ ത്തിന്റെ വില കമനമ്പർ 1- ന് 
1,600 + 5 % വാറ്റ്, ക്രമനമ്പർ 2 , 3, 5, 6 ഇവയ്ക്ക് 5, 000 + 
5 % വാറ്റ്, കമനമ്പർ 4 - ന് 800 + 5 % വാറ്റ്, കമനമ്പർ 7 - ന് 
500 + 5 % വാറ്റ്, ക്രമനമ്പർ 8- ന് 600 + 5 % വാറ്റ്, 

ദർഘാസ് പമാ ണ ങ്ങ ളുടെ വിൽപ്പന തീയതിയും 
സമയവും 29-1-2015 ഉച്ചയ്ക്ക് 1 മണിവരെ. 

- പൂരിപ്പിച്ച ദർ ഘാസ് പ്രമാണങ്ങ ൾ സ്വീകരിക്കുന്ന 
അവസാന തീയതിയും സമയവും 2 - 2 - 2015 , 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
2 - 2 - 2015 , 3. 30 മണി. 

| പവൃ ത്തി യു മായി ബന്ധ പ്പെട്ട ഡിവി ഷൻ - മെനർ 
ഇറിഗേഷൻ ഡിവിഷൻ, തൃശ്ശൂർ. 

- കരാറുകാരന്റെ കുറഞ്ഞ യോഗ്യത ക്രമനമ്പർ 1 മുതൽ 6 
വരെ “ സി ക്ലാസും അതിനു മുകളിലും , ക്രമനമ്പർ 7 - നും 
8 - നും ഇലക്ട്രിക്കൽ സി ക്ലാസും അതിനുമുകളിലും. 

- പ്രവൃത്തി തീർക്കേണ്ട കാലാ വധി - കമനമ്പർ 1- ന് 
4 മാസം, ക്രമനമ്പർ 4 - ന് 3 മാസം, ക്രമനമ്പർ 7 - നും 8 - നും 
1 മാസം, മറ്റുള്ളവയ്ക്ക് 6 മാസം. 

ദർഘാസ് പ്രമാണവും മറ്റു വിശദവിവരങ്ങളും താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭിക്കു ന്ന താ ണ് . ദർഘാസ് പമാ ണ ങ്ങ ൾ പര സ് പരം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 
- 150- ന്റെ മുദ്രപത ത്തിൽ ആ വ ശ്യ മായ വി വ ര ങ്ങ ൾ 
രേഖ പ്പെ ടുത്തിയ പാഥ മിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം തൃശ്ശൂർ മെനർ ഇറിഗേഷൻ 
ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ 
നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏത് സമയത്തും 
മാറത്തക്കവിധത്തിൽ അധികാരപ്പെടുത്തിയതുമായിരിക്കണം. 
ദർഘാസിനോടൊപ്പം ദർഘാസ് വാങ്ങിയ രസീതും ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. ശരിയായ വിധത്തിലുള്ള പ്രാഥമിക ഉടമ്പടി 
യഥാക്രമം പൂരിപ്പിച്ച് അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ 
നിര ത ദ വ്യം കെട്ടി വ യ് ക്കാ ത്ത തു മാ യ ദർ ഘാ സു കൾ 
നിരസിക്കുന്നത്താണ്. 

1991 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ ( 2) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്തു 
നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം 
ചെലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി ക്ഷേമ നിധി 
ഫണ്ടിലേക്ക് നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 

- കേരള പൊതു മരാമത്ത്/ ജല സേ ചന വകു പ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


31,250 


3 - 09/ ഇ . ഇ ./ എം . ഐ ./തൃശ്ശൂർ/ 2014 - 15 - ടി ടി 

തൊമ്മാന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 

നവീകരണം - 12,50,000 
4 10/ ഇ . ഇ ./ എം . ഐ ./തൃശ്ശൂർ/ 2014 - 15 - ടി ടി 

വല്ലച്ചിറ പ ഞ്ചാ യ ത്തി ല ആറാട്ടുപുറ 
കാരോട്ടുമുറി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
റസ്റ്റ് റൂമിന്റെയും ടോയ്ലറ്റിന്റെയും നിർമ്മാണം - 
4,00 ,000 


10 , 000 


5 11/ ഇ . ഇ ./ എം . ഐ . തൃശ്ശൂർ/ 2014 - 15 - ടി ടി 

വ രന്തരപ്പിള്ളി പഞ്ചാ യ ത്തി ഇല നന്തിപുരം 
ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെപുനരുദ്ധാരണ 
പ്രവൃത്തികൾ നിലവിലുള്ള ബ്രാഞ്ചിന്റെ നീളം 
വർദ്ധിപ്പിക്കലും കേടു പാടു തീർക്കലും 
15 , 00 ,000 


37,500 


12 / ഇ . ഇ ./ എം . ഐ ./തൃശ്ശൂർ/ 2014 - 15 - ടി. ടി . 
ചാഴൂർ പഞ്ചാ യ ത്തിലെ വളവിങ്ങൽ ലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതിയുടെപമ്പ് ഹൗസ്പുതുക്കി 
പണിയൽ - 13,50,000 

33,750 


- പുനർ ദർഘാസ് 


7 05/ ഇ . ഇ ./ എം . ഐ ./തൃശ്ശൂർ/ 2014 - 15 - തൃശ്ശൂർ 

മെനർ ഇറിഗേഷൻ ഡിവിഷന്റെ കീഴിലെ 
ആളൂർ ഗ്രാമ പഞ്ചായത്തിലെ ഉറുമ്പൻകുന്ന് 
ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിന്റെ ഇലക്ട്രിഫി 
ക്കേഷൻ പ്രവൃത്തികളും 30 എച്ച്. പി . യുടെ 
മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിക്കലും 

2, 25, 927 
8 06/ ഇ . ഇ ./ എം . ഐ . തൃശ്ശൂർ| 2014 - 15 - ടി ടി 

വലിയകുളം ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിന്റെ 
ഇല ക് ടി ഫി ക്കേ ഷ ൻ പ വ്യ ത്തി കളും 35 
എച്ച്. പി . യുടെ മാ ട്ടോ ർ പമ്പ് സെറ്റ് 
സ്ഥാ പിക്കലും- 2,53,284 


- ജി . ഒ. ( എം എസ്.) നമ്പർ 135 / 97 / കോ .ഓപ്പ്. തീയതി 
13 - 11- 1997 -ലുള്ള നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ 
ലേബർ കോൺടാക്റ്റ് സഹകരണ സംഘങ്ങളിൽ നിന്നും 
ടെണ്ടറുകൾ സ്വീകരിക്കുകയുള്ളു. എം . പി . എൽ. എ . ഡി . 
പണികൾക്ക് ടെണ്ടർ എക്സസ്അനുവദിക്കുന്നതല്ല. 

കരാറുകാർ പിൻ കോഡ് നമ്പർ ഉൾപ്പെടെയുള്ള അഡസ്സ് 
രേഖപ്പെടുത്തേണ്ടതാണ്. 


5 ,650 


6,350 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ചെറുകിട ജലസേചന 

( ഒപ്പ്) 
വിഭാഗം, തൃശ്ശൂർ- 20. - എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


302 


27th JAN . 2015) 


IRRIGATION DEPARTMENT 


ദർഘാസ് പരസ്യം 


നമ്പർ ഡിബി4 - ടി.എൻ- 4 / 2014 - 15. 

2015 ജനുവരി 6. 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ചെറുകിട 
ജല സേചന വിഭാഗം സൂപണ്ടിംഗ് എഞ്ചിനീയർ താഴെ 
ചേർത്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും മൽസരാടിസ്ഥാനത്തിലുള്ള 
മുദ്ര വച്ചതും പവ്യ ത്തിയുടെ പേര് പുറത്ത് ആലേഖനം 
ചെയ്തിട്ടു ള്ള തു മാ യ കവറു കളിൽ ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ രജിസ്ട്രേഡ് തപാൽ, 
സ്പീഡ് പോസ്റ്റ്എന്നിവ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
കൊറിയർ സർവ്വീസിൽ അയയ്ക്കുന്നതോ നേരിട്ട് നൽകുന്നതോ 
ആ യ ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . ത പാ ൽ 
തകരാറുമൂലമോ മറ്റോ കാലതാമസം വന്നാൽ ഡിപ്പാർട്ട്മെന്റ് 
യാതൊരു വിധ ഉത്തര വാ ദി ത്വവും ഏറ്റെടു ക്കു ന്ന തല്ല. 
ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന അവസാന 
തീയതി മുതൽ 2 മാസം ആയിരിക്കും. 
കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

- ദ്രവ്യം 
അടങ്കൽ തുകയും 
കോഴിക്കോട് ജില്ല (ദർഘാസ്) 


ടി. എൻ. 15/ 2014 - 15 - കുന്നുമ്മൽ പഞ്ചായത്തിൽ 
വാർഡ് നമ്പർ 12 - ൽ അമ്പലക്കുളങ്ങരയിൽ 
മൂ ഴി യാട്ടു താ ഴ താടി നു കുറു കെ 
വി . സി. ബി. നിർമ്മാണം- 20, 00,000 


50,000 


- ദർഘാസ് ( പമാ ണത്തിന്റെ വില - കമ നമ്പർ 1, 5 
ഇവയ്ക്ക് 3,750 + വാറ്റ്, ക്രമനമ്പർ 2 - ന് - 4,700 + വാറ്റ്, 
ക്രമനമ്പർ 3- ന് 4,100 + വാറ്റ്, കമനമ്പർ 4 - ന് 1,500 + വാറ്റ്, 
ക്രമനമ്പർ 6 - ന് 4,300 + വാറ്റ്. 
-- കരാറുകാരന്റെ യോഗ്യത - പുതിയ സിസ്റ്റത്തിലേക്ക് 
മാറിയ സി യും അതിനു മുകളിലും. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 
മുക ളിൽ പറഞ്ഞ 6 പവർ ത്തി ക ളു ടെ ദർഘാസ് 
പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
ഓഫീസിൽ നിന്നും 21 - 1 - 2015 മുതൽ 28 - 1 - 2015 ഉച്ചയ്ക്ക് 
1 മണിവരെ ദർഘാസ് ഫോറത്തിന്റെ വില മണിയോർഡറായോ 
രൊക്കം പണമായോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിനുവേണ്ടി അടയ്ക്കുന്ന 
തുക യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല . 
ദർഘാസുകൾ 30 - 1 -2015 , 1 മണിവരെ മാത്രമേ സ്വീകരി 
ക്കുകയുള്ളൂ. 

- ദർഘാസുകൾ അവ സ്വീകരിക്കുന്ന അവസാന ദിവസം 
ഉച്ചയ്ക്ക് ശേഷം 2 . 30 മണിക്ക് സന്നി ഹി ത രാ യി ട്ടു ള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ 
അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോഗ സ്ഥ നോ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. 

- മുക ളിൽ പ റ ഞ്ഞി രി ക്കുന്ന ഏതെ ങ്കിലും ദിവസം 
സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനു തൊട്ട് 
പിന്നീടുള്ള പ്രവൃത്തി ദിവസം ടി സമയത്ത് ടി ദർഘാസുകൾ 
നടത്തുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ ഏകദേശ വിലയാണ് 
മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ 
യഥാർത്ഥ വില എത്രയെന്ന്ഓഫീസിൽ അന്വേഷിക്കേണ്ടതും 
ആയത് ദർഘാസ് പ്രമാണത്തിനായി ഒടുക്കേണ്ടതുമാണ്. 
ദർഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കരാറുകാരൻ 
( ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൾപ്പെടെ) അവരുടെ 
ര ജി സ് ട്രേ ഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒറി ജി നൽ ഹാജ രാ 
ക്കേണ്ടതാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ അവർ 
ഏറ്റെടുത്തിരുന്ന പണികളുടെആകെ അടങ്കൽ തുകയുടെ 
സർട്ടിഫിക്കറ്റ് അതാത് രജിസാറിൽനിന്നും വാങ്ങി ദർഘാസ് 
ഫോറത്തിനുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് പ്രമാണങ്ങൾ അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും അവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 
നിര തദവ്യം പണമായി സ്വീകരിക്കുന്നതല്ല . സൂപണ്ടിംഗ് 
എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയതും ആവശ്യമായ സ്റ്റാമ്പ് 
പതിച്ച് ഒപ്പിട്ടതുമായ നിരതദ്രവ്യം ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. കരാറുകാർ ദർഘാസിനോടൊപ്പം 150 
വിലയുള്ള മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള പ്രാഥമിക 
ഉടമ്പടിയും റ്റി. ആർ.- 5 രസീതും കൂടി സമർപ്പിക്കേണ്ടതാണ്. 
മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്തതും നേരിട്ട് സമർപ്പി 
ക്കുന്നതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

1987 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ 8 ( 2 ) വകുപ്പ് അനു സ രിച്ച് മേൽപ്പ ണികൾ 
ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാർ രൊക്കം ചെലവിന്റെ ഒരു 
ശതമാനം കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് 
ബില്ലിൽ നിന്നും നൽ കേ ണ്ട താ ണ്. കേരള ജല സേചന 
വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
ചട്ടങ്ങളും നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായി 
രിക്കുന്നതാണ്. 


- 


മലപ്പുറം ജില്ല ( ദർഘാസ്) 
ടി . എൻ. 16 /2014 - 15 - എഫ്. ഡി. നിലമ്പൂർ 
മുനിസിപ്പാലിറ്റിയിൽ കുതിരപ്പുഴയ്ക്ക് 
കുറുകെയുള്ള ചെക്ക് ഡാമിന്റെ മുകൾ 
ഭാഗത്തും താഴെ ഭാഗത്തുമായുള്ള ഇടതുകര 
യുടെ സംരക്ഷണഭിത്തി നിർമ്മാണം 
- 25 ,00 , 000 

- 50, 000 
ടി . എൻ. 17/ 2014 - 15 - എഫ്. ഡി . നിലമ്പൂർ 
മു നി സി പ്പാ ലി റ്റി യിൽ കു തി ര = ഴയ്ക്ക് 
കുറുകെയുള്ളചെക്ക് ഡാമിന്റെ മുകൾ 
ഭാഗത്തും താഴെ ഭാഗത്തുമുള്ള വലതുകര 
യുടെ സംരക്ഷണഭിത്തി നിർമ്മാണം - 
21, 50, 000 

50,000 
ടി . എൻ. 18 / 2014 - 15 - നബാർഡ് ആർ. ഐ . 
ഡി. എഫ്. XI - എം . ഐ . ക്ലാസ് I - പരപ്പൂർ 
പഞ്ചായത്തിലെ 9 -ാം വാർഡിൽ തോട്ടത്തിൽ 
കടവിൽ അട്ടീരി തോടിന് കുറുകെ വി. സി. ബി. 
നിർമ്മാണം ( ബാലൻസ് പ്രവൃത്തി) 2004 
ഷെഡ്യൂൾഓഫ് റേറ്റ് - 7, 94,863 

19 ,900 
ടി . എൻ. 19 / 2014 - 15 - തിരുന്നാവായ പഞ്ചായ 
ത്തിലെ ചീർപ്പുംകുണ്ട്മുതൽ കോലുപാലം 
വരെ വാലില്ലാപ്പുഴ തോടിന്റെ പുനരുദ്ധാരണവും 
കള നീക്കം ചെയ്യലും - 20, 00,000 

50,000 
- കണ്ണൂർ ജില്ല (പുനർ ദർഘാസ്) 
ടി. എൻ. 7 / 2013 - 14 - പദ്ധതി പരിപാലനം - 
പയ്യന്നൂർ മുനിസിപ്പാലിറ്റി യിൽ മുപ്പോടു 
എസ്. ഡബ്ല . ഇ . സി . ബി . യുടെമുകൾ 
ഭാഗത്ത്മുന്നോട്ടു തോടിന്റെ പുനരുദ്ധാരണ 
പ്രവൃത്തികൾ (2012 ഷെഡ്യൂൾ ഓഫ് റേറ്റ്) 
| 22, 45 , 070 

50, 000 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ചെറുകിട ജലസേചന 
വിഭാഗം, കാവേരി ഹൗസ്, 
വെസ്റ്റ്ഹിൽ പി . ഒ ., 
കോഴിക്കോട്- 673 005. 

(ഒപ്പ്) 
ഫോൺ : 0495 2381677 

സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 


303 


